Kerala Gazette No. 40 dated 9th October 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . എസ്. കാർത്തികേയൻ, ഐ . എ .എസ്.) 


നമ്പർ എം1-73135 / 2016 ( 1) 


2018 സെപ്റ്റംബർ 4. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം --അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന:- (1) ശ്രീമതി റംസി സമർപ്പിച്ച അപ്പീൽ. 


(2) കൊല്ലം സബ് കളക്ടറുടെ 31- 10- 2016 - ലെ എഫ്- 19210/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
(3) ഈ കാര്യാലയത്തിലെ ഇൻസ്പെക്ഷൻ & വിജിലൻസ് ജൂനിയർ സൂപ്രണ്ട് നടത്തിയ സ്ഥല പരിശോധന 

റിപ്പോർട്ട്. 


കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 19 - ൽ റീസർവെ നമ്പർ 443 / 8- ൽപ്പെട്ട വസ്തുവിന്റെ ന്യായവില 
ആർ ഒന്നിന് - 4,80,000 ആയി നിശ്ചയിച്ച് 2010 - ലെ സർക്കാർ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അപേക്ഷ 
വസ്തു വിന് വഴി സൗകര്യം ഇല്ലാ ത്ത തി നാൽ പസ്തുത വസ്തു വിന്റെ ന്യായ വി ല കുറവ് ചെയ്യ ണ മെ ന്നാണ് 
ശ്രീമതി റംസി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പീൽ അപേക്ഷയിൻമേൽ അന്വേക്ഷണവും സ്ഥലപരിശോധനയും പൂർത്തിയാക്കി 
കൊല്ലം സബ്കളക്ടർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപേക്ഷാ വസ്തുവിനെ "Residential Plot without 
vehicular access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 48,000 ആയി പുനർനിർണ്ണയം നടത്താവുന്നതാണെന്ന് കൊല്ലം 
സബ്കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കാര്യാലയത്തിലെ ഇൻസ്പെക്ഷൻ & വിജിലൻസ് ജൂനിയർ സൂപ്രണ്ടും അപേക്ഷാ 
സ്ഥലം നേരിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ്. കൊല്ലം സബ് കളക്ടറുടെയും ഈ കാര്യാലയത്തിലെ സ്ഥലപരിശോധനയുടെയും റിപ്പോർട്ടു 
ക ളു ടെയും അടിസ്ഥാ ന ത്തിൽ അപേക്ഷാ വ സ വിന്റെ ന്യായ വില ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6 - 3- 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5( 4 ) 
പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു. സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188/2014 റ്റി. ഡി. തീയതി 14- 11- 2014 പ്രകാരം 
2010 - ലെ ന്യായവിലയുടെ 50 % വും, സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018/ റ്റി. ഡി . തീയതി 31-3- 2018 പ്രകാരം 2010- ലെ ന്യായ 
വിലയുടെ 10 % വർദ്ധനവ് കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ്. 


ക്രമ അപ്പീൽ കക്ഷിയുടെ താലൂക്ക് 
നമ്പർ പേരും വിലാസവും 


വില്ലേജ്, റീസർവെ 
ബ്ലോക്ക് നമ്പർ 
നമ്പർ 


ഭൂമിയുടെ 6- 3 - 2010 - ൽ 

പുനർ 
ഇനം/ തരം സർക്കാർ നിശ്ചയിച്ച നിർണ്ണയിച്ച 

- ന്യായവില ന്യായവില 
( ആർ ഒന്നിന്) ( ആർ ഒന്നിന്) 


കരുനാഗപ്പള്ളി 


443/ 8 


- 4 , 80 ,000 


- 48 ,000 


1 ശ്രീമതി റംസി, 
D /ം റഹിം, 
കാഞ്ഞിരത്തോട്ടിൽ, 
കിഴക്കതിൽ, ചവറ 


ചവറ 
ബ്ലോക്ക് 
നമ്പർ - 19 


പുരയിടം 
“ Residential 
Plot without 
vehicular 
access " 


Gaz. No . 40/2018/DTP /CLR (Fair Value -Supplement). 


257 


FORM C 


[ See Rule 5 ( 3)] 


NOTIFICATION 


No. M1-73135/2016. 


4th September 2018. 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959, read with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Chavara Village of Karunagapally Taluk of the Kollam District is hereby fixed finally 
as shown in the schedule hereto : 


SCHEDULE 


Remarks 


Sl. Name of 
No . District 


Corporation 
Municipality / 

Panchayat 


Name of Name of Village, 
Taluk Block No., 

Survey No . 
with Sub 

Division 
(3) (4) 


Classification Fair Value of Revised fair 
by use the land value of land 

already fixed 
( as on 6 - 3 - 2010 ) 


- (1) 


(2) 


(6 


(7) 


| 1 


Kollam 


Karuna 
gappally 


Dry Land 


(5) 
Chavara 
Panchayat 


Chavara 
Block No . 19 
Re. Sy .No. 

443 / 8 


4, 80,000 
per Ares 


(8) 
48 ,000 
per Ares 


(9) 
Revised as per 
Proceedings 
No. M1 

73135 /16 
- dated 4 - 9 -2018 


Collectorate , 
Kollam. 


( Sd .) 
District Collector. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 

(1) 


നമ്പർ എഫ് -12587/ 2018 . 


2018 സെപ്റ്റംബർ 4. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2 -2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ നീലേശ്വരം പി . ഒ.- ൽ റോബിൻ വില്ലയിൽ ബാബു 

തോമസ് സമർപ്പിച്ച അപേക്ഷ . 
| ( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 6- 2018 - ലെ എഫ്1/8903/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


258 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / റീസർവ്വ/ 6 - 3- 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര 


കൊട്ടാരക്കര 


313 /20 


Wet Land 


- 15, 000 


23 


ശ്രീ . ബാബു തോമസ്, 
റോബിൻ വില്ല , 
നീലേശ്വരം പി . ഒ., 
കൊട്ടാരക്കര 


Residential 

Plot with 
Corp./Mun ./ 
Pan . road 


access 


നമ്പർ എഫ് - 18331/2018. 


2018 സെപ്റ്റംബർ 4. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാകളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പത്തനാപുരം താലൂക്കിൽ പിടവൂർ വില്ലേജിൽ നെടുവത്തൂർ ദീപാഭവനിൽ സുമാചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ . 

(4) പത്തനാപുരം തഹശീൽദാരുടെ 27 -7 - 2018 - ലെ ബി16 / 6626/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ/ റീസർവ്വ/ 6-3-2010 - ലെ - പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന് 


- 37,500 


( 815 / 7 
മുൻ 


- Govt. Property 

Re. 1 


ശ്രീമതി സുമാചന്ദ്രൻ, പത്തനാപുരം പത്തനാപുരം 
ദീപാഭവനം, 
നെടുവത്തൂർ, 
പിടവൂർ, 
പത്തനാപുരം 


Residential plot 
with NH /PWD 
road access 


സർവെ ) 


397 / 2 


259 


നമ്പർ എഫ് - 13160 / 2018. 


2018 സെപ്റ്റംബർ 14. 


വിഷയം :- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ എം .1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ മുള വന വില്ലേ ജിൽ കാഞ്ഞിര ക്കോട്, വട ക്കന ഴി കത്ത് പുത്തൻ വീട്ടിൽ 

ഏലിയാമ്മാവർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷ . 

( 4) കൊല്ലം തഹശീൽദാരുടെ 14- 6- 2018, 20- 8- 2018 എന്നീ തീയതികളിലെ ബി18 /11526 /18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകയുടെ പേരും 

മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർവ്വ /റീസർ / 6-3-2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
വിലയും 

ഒന്നിന്) 


കൊല്ലം മുളവന 


267 / 9 


1,87,500 


Govt. Property 

| Re. 1 


ശ്രീമതി ഏലിയാമ്മ വർഗ്ഗീസ്, 
വടക്കനഴികത്ത്, 
കാഞ്ഞിരക്കോട്, 
മുളവന പി . ഒ. 


Residential 

plot with 
road access 


നമ്പർ എഫ് - 914 /2018. 


2018 സെപ്റ്റംബർ 15 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേ ജിൽ പെരു മ്പു ഴ , പൂ നു ക്ക ന്നൂർ, കബീർ മൻ സി ലിൽ 

ശ്രീമതി അൻഷിദാമോൾ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 12 -1-2018, 28 -4 -2018, 18 -7 -2018 എന്നീ തീയതികളിലെ ബി18 / 29721 /17 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 

260 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർവ്വ/റീസർവ്വ/ 6-3-2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


ഇളമ്പള്ളൂർ 


225/ 4 


Wet land 


40 ,000 


ശ്രീമതി അൻഷിദാമോൾ, കൊല്ലം 
കബീർ മൻസിൽ, 
പെരുമ്പുഴ, 
പുനുക്കന്നൂർ, 
ഇളമ്പള്ളൂർ വില്ലേജ് 


Residential 

plot with 
Panchayat 
road access 


നമ്പർ എഫ് - 5177 / 2018. 


2018 സെപ്റ്റംബർ 15 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ ചിതറ വില്ലേജിൽ ആയിരക്കുഴിയിൽ, അമൽ ഭവനത്തിൽ ശ്രീ .പുഷ്പാസനൻ 

സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 24- 2- 2018, 26- 4- 2018 , 27 -7 -2018 എന്നീ തീയതികളിലെ എഫ്1 -23884/ 17 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ റീസർ / 6- 3- 2010- ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


261/ 1 


12, 000 


Govt. Property 

Rs. 1 


56 


ശ്രീ . പുഷ്പാസനൻ,- കൊട്ടാരക്കര ചിതറ 
അമൽഭവനം, 
ആയിരക്കുഴി, 
ചിതറ , കൊട്ടാരക്കര 
Gaz. No . 40 /2018/DTP /CLR (Fair Value -Supplement). 


Residential 

plot with 
Corp ./Mun ./Pan . 

road access 


261 


നമ്പർ എഫ് - 11016 / 2018 . 


2018 സെപ്റ്റംബർ 15 . 


വിഷയം :- - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന; - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ കബീർ മൻസിലിൽ, ശ്രീമതി റമീസാബീവി 

- സമർപ്പിച്ച അപേക്ഷ . 

| (4) കൊല്ലം തഹശീൽദാരുടെ 8- 5-2018 , 18 - 7-2018 എന്നീ തീയതികളിലെ ബി18 /29722 / 17 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


പുനർ 


പുനർ 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ/റീസർവ്വ/ 6-3-2010 - ലെ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


കൊല്ലം 


ഇളമ്പള്ളൂർ - 


225/4 


Wet land 


40 , 000 


ശ്രീമതി റമീസബീവി, 
കബീർ മൻസിൽ, 
പെരുമ്പുഴ, 
ഇളമ്പള്ളൂർ വില്ലേജ്, 
കൊല്ലം 


Residential 

plot with 
Panchayat 
road access 


നമ്പർ എഫ് - 13371/ 2018. 

2018 സെപ്റ്റംബർ 15. 
വിഷയം :- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ മുള വന വില്ലേ ജിൽ കാഞ്ഞിരി ക്കോട്, തെങ്ങയ്യം സിന്ധു ബി യിൽ, 
- സിബിസാറജയിംസ് സമർപ്പിച്ച അപേക്ഷ . 

(4 ) കൊല്ലം തഹശീൽദാരുടെ 14- 6 - 2018- ലെ ബി18/ 11253/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


262 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, സർ / റീസർവെ / 6 - 3- 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


കൊല്ലം 


-- - 10 , 690 


മുളവന 


- 157/ 13 


Govt. Property 

- 3 ,890 


സിബിസാറാജെയിംസ്, 
തെങ്ങയ്യം സിന്ധുബി, 
കാഞ്ഞിരക്കോട്, 
മുളവന, കൊല്ലം 


Garden land 
with Corp ./ 
Mun ./Pan . 
road access 


നമ്പർ എഫ് - 13719 / 2018. 

2018 സെപ്റ്റംബർ 15 . 
- വിഷയം - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന; - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പ ന ലൂർ താലൂക്കിൽ ഇട മു ള യ് ക്ക ൽ വില്ലേ ജിൽ ഒഴുക്കുപ്പാറക്കൽ, നെല്ലി പ്പ റ മ്പിൽ വീട്ടിൽ 

ശ്രീ. തങ്കപ്പൻ സമർപ്പിച്ച അപേക്ഷ . 

(4) പുനലൂർ തഹശീൽദാരുടെ 22 - 6- 2018, 6 - 8- 2018 എന്നീ തീയതികളിലെ ബി6 -5938 / 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / റീസർവ്വ / 6 - 3- 2010 - ലെ - പുനർ - പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
- വിലയും 

- ഒന്നിന്) 


പുനലൂർ 


ഇടമുളയ്ക്കൽ 


22 /16 


Govt. Property 


Wet land 


- 6,000 


ശ്രീ. തങ്കപ്പൻ, 
നെല്ലിപ്പറമ്പിൽ വീട്, 
ഒഴുകുപാറയ്ക്കൽ, 
ഇടമുളയ്ക്കൽ പി . ഒ., 
പുനലൂർ 


നമ്പർ എഫ് - 914 /2018 . 

2018 സെപ്റ്റംബർ 15. 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair Value of land) ചട്ടം 3 ( 7), ചട്ടം ( 4). 

( 2) കൊല്ലം താലൂ ക്കിൽ ഇള മ്പ ള്ളൂർ വില്ലേ ജിൽ പെരു മ്പു ഴ , പുനു ക്ക ന്നൂർ, കബീർ മൻ സി ലിൽ 

ശ്രീമതി അൻഷിദാമോൾ സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 12 - 1- 2018, 28 -4 - 2018, 18 - 7 -2018 എന്നീ തീയതികളിലെ ബി18 / 29721 / 18 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ. 


263 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


SI. 
No . 


BI. 
No. 


Re.Sy. 
No. 


Sub Div. 

No. 


per Are » 


- 


1 


17 


255 


4-2 


Elampalloor 


Kollam 


Elampalloor 


40 , 000 


Residential 

plot with 
Corp ./Mun ./ Pan . 

road access 


നമ്പർ എഫ് - 11016 / 2018 . 

- 2018 സെപ്റ്റംബർ 15 . 
വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( Fixation of fair value of land) ചട്ടം 3 ( 7), ചട്ടം (4 ). 

(2) കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ പെരുമ്പുഴ, കബീർ മൻസിലിൽ ശ്രീമതി റമീസാബീവി 

സമർപ്പിച്ച അപേക്ഷ . 

| (3) കൊല്ലം തഹശീൽദാരുടെ 8- 5-2018 , 18 - 7-2018 എന്നീ തീയതികളിലെ ബി18 /29722 / 17 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


. . . . 


Local Body 


Taluk 


Village 


Classification 


SI. 
- No. 


BI. 
No. 


Re-Sy. 
No. 


Sub Div . 

No. 


Fair value 
per Are » 


1 


17 


255 


6/2 


Elampalloor 


Kollam 


Elampalloor 


40 ,000 


Residential 

plot with 
Corp ./Mun ./Pan . 

road access 


(11) 


നമ്പർ എഫ് -13898/ 2018. 


2018 സെപ്റ്റംബർ 15 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം (4). 
- (2) കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ ലക്ഷ്മിപുരം തോപ്പിൽ, പ്രിൻസി ഭവനത്തിൽ സെബാസ്റ്റ്യൻ 

സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 22 -6 - 2018 തീയതിയിലെ ബി18 /10048 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 

( 4) മയ്യനാട് വില്ലേജാഫീസറുടെ 26 - 7- 2018 തീയതിയിലെ 535 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl . 
- No. 


Bl. 
No . 


Re - Sy. 
No. 


Sub Div . 

No. - 


Fair value 
per Are ( 1 ) 


-- 1 


26 


416 


37 /1 


Mayyanad 


Kollam 


Mayyanad 


15 ,000 


Residential 

plot with 
Corp ./Mun ./ Pan . 

Road Access 


264 


നമ്പർ എഫ് - 17743 / 2018. 


| 2018 സെപ്റ്റംബർ 15 . 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 


(2) കൊട്ടാരക്കര താലൂക്കിൽ നിലമേൽ വില്ലേജിൽ ഷാൻ മൻസിലിൽ അബ്ദുൽലത്തീഫ് & റസിയാബീവി 

എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


- (3) കൊട്ടാരക്കര തഹശീൽദാരുടെ 18 - 7 -2018 തീയതിയിലെ എഫ്.1/ 11264/ 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


| SI. 
- No. 


Bl. 
No. 


Re-Sy. 

No . 


Sub Div. 

No . 


Local Body 


Taluk 


Village 


Classification 


Fair value 
per Are - 


- 


1 


41 


349 


20 -2 


Nilamel 


Kottarakkara 


Nilamel 


16,875 


Residential 

plot with 
Corp ./Mun ./Pan . 

road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


MALAPPURAM DISTRICT 


FORM " A 
[ See Rule 4 ] 


NOTIFICATION 


No. J-2981/2018. 


23rd August 2018 . 


Whereas it is expedient to publish the fair value of the land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1995, the fair value of the land 
in Re- survey No. 143/8 of Tanur Village, Tirur Taluk of the Malappuram District is hereby fixed as shown in the 
Schedule thereto : 


SCHEDULE 


District - -- Malappuram . 


Taluk — Tirur . 


Village - Tanur. 


Ward 


Name of Village, 
Survey Number and 
Sub Division No. 


Corporation / 
Municipality / 

Panchayat 


Classification 

by use 


Fair Value 
of the land 
fixed per Are 


- ( 4 ) 


- (5) 


Municipality 


- 88,000 


Tanur Village 

143 /8 


Garden Land 

with PWD 
road access 


Revenue Divisional Office , 
Tirur. 


| ( Sd.) 
Revenue Divisional Officer. 


Gaz . No. 40 /2018 /DTP /CLR (Fair Value -Supplement). 


265 


